Regn . No. KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12/ 12 - 14 


GOVERN 


കര 


- 


ള സർക് 


ഷ് 


ാർ, 


NMENT OF F 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


-- No. | 16 


THIRUVANANTHAPURAM , TUESDAY 


Vol. I 1 
വാല്യം 1 ) 


25th September 2012 
2012 സെപ്റ്റംബർ 25 
3rd Aswina 1934 
1934 ആശ്വിനം 3 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTICES 


- (1) 


Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the person mentioned 
above. Claims preferred thereafter will not be considered . 


No. WCA- 476/2011 . 


8th August 2012. 


- Whereas , Sri K . Jayaprakash , Sreepadam Veedu , 
Pallickal Naduvila Muri, Bharanicavu Village, Mavelikkara 
Taluk , Alappuzha District has deposited with this Court a 
sum of 3 ,72 , 395 (Rupees Three lakh seventy two 
thousand three hundred and ninety five only ) as 
Compensation to be distributed to the dependents of the 
deceased Sri Sreedharan who met with a fatal accident 
while employed under Sri K . Jayaprakash , Sreepadam 
Veedu, Pallickal Naduvila Muri, Bharanicavu Village , 
Mavelikkara Taluk , Alappuzha District and whereas it is 
reported that 


ng O 


- ശ്രീ . കെ . ജയപ്രകാശ്, ശ്രീപാദം വീട്, പള്ളിയ്ക്കൽ 
നടുവിലമുറി, ഭരണിക്കാവ് വില്ലേജ്, മാവേലിക്കര താലൂക്ക്, 
ആലപ്പുഴഎന്നയാളുടെ കീഴിൽ ജോലി നോക്കിവരവെ അപകട 
മുണ്ടായി മര ണ മടഞ്ഞ ശീ . ശ്രീധരന്റെ ആശിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 3,72,395 
(മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി 
തൊണ്ണൂറ്റിയഞ്ച്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. 
അന്വഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതയായി 
- ശ്രീമതി ഓമന, എ . കെ . (ഭാര്യ), പുന്നക്കാട്ടേത്ത് വീട്, 
- വാഴാർമംഗലം മുറി, ചെങ്ങന്നൂർ വില്ലേജ്, 

ചെങ്ങന്നൂർ. 
എന്നവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ഹർജിയിൽ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Smt. Omana, A . K . ( Wife ) , Punnakkattethu 

House , VazharmangalamMuri, Chengannur 
Village , Chengannur 


is his only dependent as defined under Section 2 ( 1 ) (d ) of 
the Employees Compensation Act. Any others who claim 
to be the dependents of the deceased should within 15 
days of the publication of this notice in the Kerala 


12th JUNE 2012] 


LABOUR DEPARTMENT 


- ( 2) 


No. WCA -1555/2012. 


8th August 2012 . 


No. WCA - 2100/2010 . 


8th August 2012. 


Whereas, the Director of Insurance, Thiruvananthapuram 
- has deposited with this Court a sum of 5 , 85, 404 

(Rupees Five lakh eighty five thousand four hundred and 
four only) as Compensation to be distributed to the 
dependents of the deceased Sri Shaju Varghese who met 
with a fatal accident under the Kerala Police and whereas 
it is reported that 


Whereas , the Chief Executive, Kerala Headload 
Worker s Welfare Board , Ernakulam has deposited with 
this Court a sum of 2,36 ,782 (Rupees Two lakh thirty six 
thousand seven hundred and eighty two only ) as 
Compensation to be distributed to the dependents of the 
deceased Sri V . T. Sivadasan who met with a fatal 
accident while employed under Smt. Sulekha Soman Pillai, 
Soorya Hardwares, Koyickal Junction , Kuttamperoor P. O ., 
Mannar and whereas it is reported that 
- 1 . Smt. Subhadra , S . ( Wife ), Vechoor Kaleekal, 

Kuttamperoor P. O ., 

Mannar 
2. Smt. Sandhya, V. S . 

(Minor daughter at the time I do . 

of father s death ) 
3. Sri V. G . Thankappan (Father) do . 


- 1. Sri George (Father ), Charuvila Veedu , Melila P . 0 ., 

- Kunnicode, Kollam 


2. Smt. Soosamma George, 

(Mother ) 


do. 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


ശ്രീമതി സുലേഖ സോമൻ പി ള്ള , സൂര്യ ഹാർഡ് 
വെയേഴ്സ്, കോയിയ്ക്കൽജംങ്ഷൻ, കുട്ടംപേരൂർ, മാന്നാർ 
എന്നവരുടെ കീഴിൽ ജോലി നോക്കിവരവേ അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . വി . റ്റി. ശിവ ദാ സന്റെആശ്രിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 2,36,782 
(രണ്ടുലക്ഷത്തിമുപ്പത്താറായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് 
രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


കേരള പോലീസിന് കീഴിൽ ജോലി നോക്കിവരവേ 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. ഷാജു വർഗ്ഗീസിന്റെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
- 5,85 ,404 (അഞ്ചുലക്ഷത്തിഎൺപത്തയ്യായിരത്തി നാനൂറ്റി 
നാല് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


- 1. ശ്രീ . ജോർജ് ( പിതാവ്), ചരുവിള വീട്, മേലില പി. ഒ., 

കുന്നിക്കോട്, കൊല്ലം. 


-- 1. ശ്രീമതി സുഭദ്ര, എസ്. ( ഭാര്യ) , വെച്ചൂർ കളീയ്ക്കൽ, 

കുട്ടംപേരൂർ പി . ഒ., മാന്നാർ 


- 2. ശ്രീമതി സൂസമ്മ ജോർജ് (മാതാവ്) 


2 . ശ്രീമതി സന്ധ്യ, വി. എസ്. 

( പിതാവിന്റെ മരണസമയത്ത് 
പ്രായപൂർത്തി യാകാത്ത 
മകൾ) 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതരായി മേൽ വിവരിച്ച് നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


- 3. ശ്രീ . വി . ജി. തങ്കപ്പൻ ( പിതാവ്) 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ഹർജിയിൽ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Office of the 
Regional Joint Labour 
Commissioner, 
Kollam . 


| ( Sd.) 
Joint Labour Commissioner 

(Planning ) and Employees 
Compensation Commissioner. 


